Kerala Gazette No. 24 dated 11th June 2013 . 
PART I 


COVERNME 


കര 


14ാം 


WMENT OF 


OF VERALD 


കേരള സർക്കാർ 
റവന്യു (എഫ്) വകുപ്പ് 

തിരുത്തൽ വിജ്ഞാപനം 
ജി . ഒ. ( എം .എസ്) നം . 195/ 13 /റവന്യു . തിരുവനന്തപുരം, തീയതി, 2013 മേയ് 15. 


വയനാട് ജില്ലയിൽ സുൽത്താൻബത്തേരി, മാനന്തവാടി, വൈത്തരി താലൂക്കുകളിൽ 
നിലവിലുള്ള വില്ലേജുകളുടെ അതിർത്തികൾ റീസർവെ നമ്പരുകൾക്കനുസരിച്ച് 23 -6- 1998 - ലെ 
25 -ാം നമ്പർ കേരള ഗസറ്റിൽ ( വാല്യം 43 - ൽ ) പ്രസിദ്ധ പ്പെടു ത്തി യി രു ന്നു . ടി 
വിജ്ഞാപനത്തിലെ അപാകതകൾ പരിഹരിച്ചുകൊണ്ടും തുടർന്ന് അതിർത്തികളിൽ 
വന്നിട്ടുള്ള മാറ്റങ്ങൾ ചേർത്തുകൊണ്ടും അതിർത്തി വ്യതിയാനപ്പെടുത്തിതാഴെപ്പറയുന്ന 
പകാരം ഉടനെ പ്രാബല്യത്തിൽ വരത്തക്ക വിധം അതിർത്തി പുനർനിർണ്ണയിച്ച് 
പൊതുജനങ്ങളുടെ അറിവിലേക്കായി തെറ്റ് തിരുത്തൽ വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തി 
ഉത്തരവാകുന്നു . 


സുൽത്താൻബത്തേരി താലൂക്ക് 


23 - 6 -1998 - ലെ 25 -ാം നമ്പർ കേരള ഗസറ്റിൽ ( വാല്യം 43 - ൽ ) പ്രസിദ്ധപ്പെടുത്തിയ 
ക്രമനമ്പർ 5 കൃഷ്ണഗിരി വില്ലേജ് കോളം നമ്പർ 6 ബി-യിൽ രേഖപ്പെടുത്തിയ ചിങ്ങേരി 
ദേശം റീസർവെ നമ്പർ 156 ഭാഗം എന്നത് തിരുത്തി 256 ഭാഗമെന്നും പുറക്കാടി ദേശം 
റീസർവെ നമ്പർ 588 എന്നത് തിരുത്തി 538 എന്നും വായിക്കേണ്ടതാണ്. ക്രമനമ്പർ 
10 കുപ്പാടി വില്ലേജിൽ കോളം നമ്പർ 3 പഴയ നൂൽപ്പുഴ വില്ലേജിൽ നിന്നും വന്ന 368 
മുതൽ 410 വരെ എന്നത് തിരുത്തി 388 മുതൽ 410 വരെ എന്നും കോളം നമ്പർ 6 ബി 
നൂൽപ്പുഴ വില്ലേജിൽ നിന്നും വന്ന 372 , 33 , 374 എന്നതിൽ 33 എന്നത് തിരുത്തി 
373 എന്നും വായിക്കേണ്ട താ ണ്. ക്രമ നമ്പർ 12 അമ്പല വ യൽ വില്ലേജ് കോളം 
നമ്പർ 6 ബി (3) ചിങ്ങേരി ദേശത്തു നിന്നും വന്ന 348 മുതൽ 362 വരെ എന്നത് 
348 മുതൽ 352 വരെ എന്നും ബ്ലോക്ക് നമ്പർ 25 - ൽ സർവ്വേ നമ്പർ 308 മുതൽ 
764 വരെ തോമാട്ടുചാൽ വില്ലേജിലേക്ക് ചേർത്തുകൊണ്ടും ബ്ലോക്ക് നമ്പർ 26 - ൽ 
റീസർവേ നമ്പർ 26 ടി വില്ലേജിൽ നില നിർത്തി കൊണ്ടും വായിക്കേണ്ടതാണ്. 
ക്രമ നമ്പർ 13 തോമാട്ടുചാൽ വില്ലേജ് ബ്ലോക്ക് 25 - ൽ 292 മുതൽ 764 വരെ ടി 
വില്ലേ ജിൽ നില നിർത്തി ക്കൊണ്ടും ബ്ലോക്ക് നമ്പർ 26 - ൽ റീസർവേ 
നമ്പർ 26 ഒഴിവാക്കി ക്കൊണ്ടും റീസർവെ നമ്പർ 654, 655 , 656 എന്നിവ കൂടി 
ഉൾപ്പെടുത്തിക്കൊണ്ടും വായിക്കേണ്ടതാണ്. 


ക്രമനമ്പർ 8 കിടങ്ങനാട് വില്ലേജ് ബ്ലോക്ക് നമ്പർ 15 - ൽ റീസർവ്വേ 90, 91 എന്നിവ 
കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടും കമനമ്പർ 9 നൂൽപ്പുഴ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 35- ൽ 
റീസർവ്വേ നമ്പർ 54- ഉം ബ്ലോക്ക് നമ്പർ 15 - ൽ സർവ്വേ നമ്പർ 89 - ഉം കൂടി ഉൾപ്പെടുത്തി 
വായി ക്കേ ണ്ട താ ണ്. ക്രമ നമ്പർ 6 ഇരുളം വില്ലേജ് കോളം നമ്പർ 6 സി - യിൽ 
രേഖപ്പെടുത്തിയ 1,2,3,4,7 മുതൽ 20 വരെ 21 ഭാഗം 22,23 എന്നീ സബ് ഡിവിഷനുകൾ 
സർവ്വേ നമ്പർ 160 - ന്റെ സബ് ഡിവിഷനുകളായും ക്രമനമ്പർ 3 പൂതാടി വില്ലേജ് പഴയ 
സർവേ നമ്പർ 245 / 6 കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടും വായിക്കേണ്ടതാണ്. 

- ക്രമനമ്പർ 4 പുറക്കാടി വില്ലേജ് കോളം നമ്പർ 5 ബി - യിൽ രേഖപ്പെടുത്തിയ 
സർവ്വേ നമ്പർ 502,503 കോളം നമ്പർ 5 സി - യിൽ രേഖപ്പെടുത്തിയ സബ് ഡിവിഷൻ 
നമ്പർ 1, 2 കോളം നമ്പർ 5 ഡി - യിൽ രേഖപ്പെടുത്തിയ 1.4326 ഹെക്ടർ, 0.2529 
ഹെക്ടർ, 0 .4047 ഹെക്ടർ എന്നിവ കമം തെറ്റിയാണ് ചേർത്തി രി ക്കു ന്ന ത് . 
ആയത് സർവ്വേ നമ്പർ 502 - ന്റെ സബ് ഡിവി ഷൻ നമ്പ രു കൾ 1, 2 എന്നും 
1, 2 സബ് ഡിവിഷനുകളുടെ വിസ്തീർണ്ണം 1.4326 ഹെക്ടർ, 0.2529 ഹെക്ടർ എന്നും 
സർവ്വേ നമ്പർ 503- ന്റെ വിസ്തീർണ്ണം 0.4047 എന്നും കോളം നമ്പർ 6 ബി -യിൽ പൂതാടി 
ദേശം റീസർവേ 733 - ൽ സബ് ഡിവിഷൻ 14 - ൽ ഭാഗം മുട്ടിൽ ദേശം റീസർവേ 633 
സബ് ഡിവിഷൻ നമ്പർ 1എ1 എ1 ഭാഗം 508 , ഭാഗം റീസർവേ 509 - ൽ സബ് ഡിവി 
ഷൻ 1, 2 സർവേ നമ്പർ 510 പുൽപ്പാടി ദേശം റീസർവേ 517 ഭാഗം 519 - ന്റെ 
സബ് ഡിവിഷൻ 1 എ ഭാഗം, 1 ബി ഭാഗം പുറക്കാടി ദേശം റീസർവ്വേ നമ്പർ 1 മുതൽ 
116 വരെ റീസർവ്വേ നമ്പർ 117- ൽ സബ് ഡിവിഷൻ 1എ1എ ഭാഗം 1എ1ബി മുതൽ 
1എഎച്ച് വരെ 1എ1കെ,1എ1ക്യൂ1എ2 മുതൽ19 വരെ 1ബി, 1സി, 2 മുതൽ 19 വരെ 
23, 24 എന്നും ക്രമമായി വായിക്കേണ്ടതാണ്. 


-- ബ്ലോക്ക് നമ്പർ 21 - ൽ റീസർവേ നമ്പർ 301 മുതൽ 664 വരെയും 
714 - ഉം പുറക്കാടി വില്ലേജിനോട് ചേർത്തും ബ്ലോക്ക് നമ്പർ 22 - ൽ 301 മുതൽ 
654 വരെയും 714- ഉം സർവ്വേ നമ്പരുകൾ എന്ന് രേഖപ്പെടുത്തിയത് ഒഴിവാക്കിക്കൊണ്ടും 
വായിക്കേണ്ടതാണ്. 


കോളം നമ്പർ 6 ബി - യിൽ രേഖപ്പെടുത്തിയ 548 മുതൽ 551 വരെ 552, 674 ഭാഗം 
691 മുതൽ 697 വരെ, 706 എന്നീ സർവെ നമ്പരുകളിൽ സർവ്വേ നമ്പർ 552 - ന്റെ 
സബ് ഡിവിഷൻ 1, 2 സർവ്വേ നമ്പർ 706 - ന്റെ സബ് ഡിവിഷൻ 5എൻഎ ഭാഗം 5എ1ബി 
6 മുതൽ 16 വരെ എന്നും വായിക്കേണ്ടതാണ്. 


വൈത്തിരി താലൂക്ക് 
കമ ന മ്പർ 6 മുട്ടിൽ സൗത്ത് വില്ലേ ജിൽ റീസർവ്വേ നമ്പർ 576 - ൽ 
സബ് ഡിവിഷൻ നമ്പർ 2 - ന്റെ വിസ്തീർണ്ണം 0.1619 ഹെക്ടർ എന്ന് തെറ്റായി 
രേഖപ്പെടുത്തിയിരിക്കുന്നു. ആയത് തിരുത്തി 0.1819 ഹെക്ടർ എന്ന് വായിക്കേണ്ടതാണ്. 


മാനന്തവാടി താലൂക്ക് 
- ക്രമ നമ്പർ 2 തൊണ്ടർനാട് വില്ലേജ് ബ്ലോക്ക് നമ്പർ 2 - ൽ റീസർവേ നമ്പർ 
22 കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടും കമനമ്പർ 6 തൃശ്ശിലേരി വില്ലേജ് കോളം നമ്പർ 
6 സി - യിൽ രേഖപ്പെടുത്തിയ 1, 2, 3എ ഭാഗം എന്നീ സബ് ഡിവിഷനുകൾ ക്രമം 
തെറ്റിയാണ് ചേർത്തിരിക്കുന്നത്. ആയത് റീസർവ്വേ നമ്പർ 164 - ന്റെ സബ് ഡിവിഷൻ 
നമ്പർ 1, 2, 3എ എന്നും റീസർവേ നമ്പർ 414- ന്റെ സബ് ഡിവിഷൻ നമ്പർ 2 ഭാഗം 
എന്നും തിരുത്തി വായിക്കേണ്ടതാണ്. 

- ക്രമനമ്പർ 15 പനമരം വില്ലേജ് കോളം നമ്പർ 6 ബി (റീസർവേ പ്രകാരം വില്ലേജ് 
അതിർത്തി നിർണ്ണയിച്ചതിനു ശേഷമുള്ള വില്ലേജിലെ സർവ്വേ നമ്പരുകൾ) - യിൽ 
രേഖ പ്പെ ടു ത്തിയ സർവ്വേ നമ്പർ 1080 ഒഴി വാ ക്കി ക്കൊണ്ടും സർവ്വേ നമ്പർ 
1084 ഉൾപ്പെടുത്തിക്കൊണ്ടും സർവ്വേ നമ്പർ 1065- ന്റെ സബ് ഡിവിഷൻ 132 ഭാഗം 
റീസർവേ നമ്പർ 1072 - ൽ 1 എ ഭാഗം 1ബി എന്നീ സബ് ഡിവിഷൻ നമ്പരുകളും 
സർവ്വേ നമ്പർ 1067 പൂർണ്ണമായും ഉൾപ്പെടുത്തിക്കൊണ്ടും വായിക്കേണ്ടതാണ്. 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


- റ്റി. ഒ. സൂരജ്, 
സെക്രട്ടറി- ഇൻ- ചാർജ് 


